| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


r 


GOVERN 


- 
കര 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina1933 
1933 ആശ്വിനം 26 


, 41 


, , 41 


തിരുവനന്തപുരം, ചൊവ 


26th Asia 1983 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്.എഫ്. എ . 1- 2263/ 2011. 


2011 സെപ്റ്റംബർ 22. 


പട്ടിക -I 


പോളിത്തീൻ കവറുകൾ 


തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലേക്ക് 
ചുവടെ ചേർത്തിട്ടുളള പട്ടിക -I, പട്ടിക -II എന്നിവ പ്രകാരം 
യഥാക്രമം വിശദമാക്കിയിട്ടുളള അളവിൽ പോളിത്തീൻ 
കവറുകൾ, വൃക്ഷതൈകൾ ഉല് പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണമേന്മയുളള വിത്തുകൾ എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് 
പട്ടിക - I, പട്ടിക - II എന്നിവയ് ക്കാ യി വെവ്വേറെയുളള 
ദർ ഘാസുകൾ അംഗീകത ഉല്പാദകരിൽ നിന്നും/ 
വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച കവറിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
പോളി ത്തീൻ കവറുകൾ, സപ്ളെ ചെയ്യുന്നതിനുളള 
ദർ ഘാസ്/ വൃക്ഷതൈകൾ ഉല്പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണമേന്മയുള്ള വിത്തുകൾ സപ്ലൈ ചെയ്യുന്നതിനുളള 
ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ്, ഫോറസ്റ്റ് കൺസർവേറ്റർ, 
സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡിവിഷൻ, രാജീവ്ഗാന്ധി 
നഗർ , വട്ടിയൂർക്കാവ് പി . ഒ . തിരുവനന്തപുരം- 13 എന്ന 
മേൽ വിലാസത്തിൽ നിശ്ചിത സമയത്തിനകം 
സമർപ്പിക്കേണ്ടതാണ്. 


പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ- 12 സെ . മീ X 

- 18 സെ . മീ 200 ഗേജ് സൈസ് 
ആവശ്യമുള്ള അളവ് ഏകദേശം 6,90,000 ( 1700 കി. ഗ്രാം .) 
അടങ്കൽ തുക - ഏകദേശം 1,90,000 
നിരതദ്രവ്യം - 4,750 
ടെണ്ടർ ഫോറത്തിന്റെ വില 

ഒറിജിനൽ - - 400 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ്- 200 + വാറ്റ്. 


പട്ടിക - II 


വൃക്ഷതൈകൾ ഉല്പാദിപ്പിക്കുന്നതിനുളള നല്ല ഗുണമേന്മയുളള 

വിത്തുകൾ 


കമ 


വിത്തിന്റെ ഇനം 


ആവശ്യമുള്ള അളവ് 

( കിലോഗ്രാം) 


നമ്പർ 


പ്ലാവ് 


മാവ് 


പുളി 


അശോകം 


കുടംപുളി 
ആഞ്ഞിലി 
മഹാഗണി 
കുമ്പിൾ 
നെല്ലി 


4 . 


ബദാം 
മാതളം 
കണിക്കൊന്ന് 
ആര്യവേപ്പ് 
പതിമുഖം 
അഗസ്തികീര 
സീതപ്പഴം 
സപ്പോട്ട 
പൂമരുതി 
ഞാവൽ 
കശുമാവ് 
കാറ്റാടി 
രക്തചന്ദനം 
മുരിങ്ങ 
കറിവേപ്പ് 
കൂവളം 


പസ്തുത ദിവസം പൊതു ഒഴിവ് ദി വ സ മായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധി 
ക്കുന്നതുമാണ്. 

വ്യവസ്ഥകൾ 
1. പോളി ത്തീൻ കവ റു കൾ, വൃക്ഷതൈകൾ 
ഉല്പാദിപ്പിക്കുന്നതിനുളള നല്ല ഗുണമേന്മയുളള 
വിത്തുകൾ എന്നിവ കരാർ പ്രകാരം തിരുവനന്തപുരം, 
ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര സോഷ്യൽ ഫോറസ്ട്രി 
യൂണിറ്റ് റെയിഞ്ചാഫീസർമാരെ ഏൽപ്പിച്ച് ദർഘാസു 

കാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
2. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ആ വ ശ്യാ 

നു സ രണം സപ് ളെ ചെയ്യേണ്ടതും വിത്തുകൾ 
21 - 11- 2011- നകവും പോളി ത്തീൻ കവ റൂ കൾ 
21- 11- 2011- നകവും സപ്ലെ പൂർത്തീകരിക്കേണ്ടതുമാണ്. 
3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ 
നഷ്ടോത്തര വാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ 
കവറുകൾ, വൃക്ഷതൈകൾ ഉല്പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണമേന്മയുള്ള വിത്തുകൾ/ ടീഗാർഡുകൾ എന്നിവ 
വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂ റിന്റെ 
തിരുവനന്തപുരം ബാഞ്ചിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായോ TSA ആയോ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസി 

നൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
5. എസ്. എ സ്. ഐ . യൂണിറ്റുകൾ നിരതദവ്യം 
നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് 
ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു സംബന്ധിച്ച 

യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
6. പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി ഏകദേശം 

മാത്രമാണ്. 
7. പോളി ത്തീൻ ക വ റു കൾക്കും വിത്തിനങ്ങൾക്കും 
കിലോഗ്രാം അടി സ്ഥാ നമാക്കിയിട്ടുളള വില , 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നിലവിലുള്ള നികുതികൾ 
എന്നിവ ചേർന്നുള്ള നിരക്ക് തുക യാ യി രിക്കണം 

ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
8. പോളി ത്തീൻ കവറിനെ സംബന്ധിച്ചുളള 
ദർഘാസിനൊപ്പം സാമ്പിളായി രണ്ട് പോളിത്തീൻ 

കവറുകൾകൂടി വച്ചിരിക്കണം. 
- 9. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുകയ്ക്ക് പുറമേ അടങ്കൽ തുകയുടെ 2 .5 % തുകകൂടി 
സെക്യൂരിറ്റി വച്ച് ദർഘാസ് അംഗീകരിക്കുന്നതായി 
അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് (7 ) ദിവസത്തിനകം 

കരാറിലേർപ്പെടേണ്ടതാണ്. 
10 . കരാർ പ്രകാരമുള്ള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടു തൽ ചെയ്യു ന്ന തിന് ആവ ശ്യ മാ യ ടാക് സ് 
ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി 
മടക്കി വാങ്ങേണ്ടതാണ്. 
11 . കരാർ പ്രകാരമുള്ള വിത്തുകളുടെ അവസാന ബില്ല് 

ടി വിത്തുകളുടെ ഗുണ നിലവാരവും മുളക്കൽ 
ശതമാനവും സംബന്ധിച്ച പരിശോധനയ് ക്ക് 


ആകെ 


925. 5 


ഏകദേശ അടങ്കൽ തുക - - 1,30 ,000. 
നിരതദ്രവ്യം - - 3,250 . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- - 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- 200 + വാറ്റ്. 
പട്ടിക I - ൽ രേഖപ്പെടുത്തിയിട്ടുളള അളവുകളിലും 
പട്ടിക -II - ലെ ഇനത്തിലും അളവിലും ആവശ്യാനുസരണം 
വ്യത്യാസം ഉണ്ടാകാവുന്നതാണ്. 
- ദ ർ ഘാസ് ഫോറ ങ്ങ ൾ 21 - 10 - 2011 - ന് പകൽ 
1 മണിവരെ തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ അ സി സ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
ആഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 
3 മണിവരെ സ്വീക രിക്കു ന്നതും 3.30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 


വിധേയമായിരിക്കും. 25 % തുക ഓരോ ബില്ലിലും 
റിട്ട ൻ ഷ നായി പിടിക്കുന്നതും ആയത് മേൽ 
പരിശോധന അടിസ്ഥാനമാക്കി റിലീസ് 

ചെയ്യുന്നതുമാണ്. 
12 . സ്റ്റോർ പർച്ചേസ് സംബന്ധിച്ച് കേരള ഗവർണ്ണർക്ക് 

വേണ്ടി സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ 
പാലിക്കുവാൻ ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
13. കേരള ഫോറസ്റ്റ് കോഡിലും കേരള ഗവർണ്ണർക്ക് 

വേണ്ടി സ്റ്റോർ പർച്ചേസ് മാനുവലിലും പറയുന്ന 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷൻ 
ആഫീസിലോ 0471 2360462 എന്ന ഫോൺ നമ്പരിലോ 
അന്വേഷിക്കാവുന്നതാണ്. 

- ( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഡിവിഷൻ ഓഫീസ്, 

കൺസർവേറ്റർ. 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


